04-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളേ -ഞങ്ങള്‍ക്ക്‌ എത്ര മധുരമായ ബാബയേ ലഭിച്ചു എന്ന്‌ നിങ്ങള്‍ 
അത്ഭുതപ്പെടണം, ബാബയ്ക്ക്‌ യാതൊരു ആശയും ഇല്ല, ദാതാവ്‌ എത്ര 
ശക്തിശാലിയാണ്‌, എടുക്കുന്നതില്‍ അല്‍പ്പം പോലും ആശയില്ല. 


ചോദ്യം-ബാബയുടെ അതിശയകരമായ പാര്‍ട്ടേതാണ്‌ ?100ശതമാനവും നിഷ്ക്കാമിയായ 
ഏതൊരാഗ്രഹത്താലാണ്‌ സൃഷ്ടിയില്‍ വന്നിരിക്കുന്നത്‌ ? 


ഉത്തരം -പഠിപ്പിക്കുന്നതിന്റെ പാര്‍ട്ടാണ്‌ ബാബയുടെ അതിശയകരമായ പാര്‍ട്ട്‌. ആ സേവനത്തിന്‌ വേണ്ടി 
തന്നേയാണ്‌ വന്നിരിക്കുന്നത്‌. പാലന ചെയ്യുന്നു. വാത്സല്യത്തോടെ പറയുന്നു മധുരമായ കുട്ടികളേ ഇത്‌ 
ചെയ്യു. ജ്ഞാനം കേള്‍പ്പിക്കുന്നു, ഒന്നും എടുക്കുന്നില്ല. 100 ശതമാനം നിഷ്ക്കാമിയായ ബാബയ്ക്ക്‌ ഞാന്‍ 
പോയി എന്റെ കുട്ടികള്‍ക്ക്‌ വഴി പറഞ്ഞ്‌ കൊടുക്കട്ടേ എന്ന ആഗ്രഹം വരുന്നു. സൃഷ്ടിയുടെ ആദി മദ്ധ്യ 
അന്ത്യത്തിന്റെ ജ്ഞാനം കേള്‍പ്പിക്കും. കുട്ടകള്‍ ഗുണവാനാകണം......... ഈ ആഗ്രഹം മറ്രതമാണ്‌ 
ബാബയ്ക്കുള്ളത്‌. 


ഓംശാന്തി. മധുര മധുരമായ ആത്മീയ കുട്ടികള്‍ക്ക്‌ യാതൊന്നും എടുക്കുകയോ, കഴിക്കുകയോ ചെയ്യാത്ത 
ആത്മീയ അച്ഛനെ ലഭിച്ചിരിക്കുന്നു. യാതൊന്നും കുടിക്കുന്നുമില്ല. ആ ആത്മീയ അച്ഛന്‌ എന്തെങ്കിലും 
ആശയോ ആവശ്യമോ ഇല്ല, മറ്റ്‌ മനുഷ്യരാണെങ്കില്‍ തീര്‍ച്ചയായും എന്തെങ്കിലും ആശയുണ്ടാകും. 
ധനവാനാകണം, ഇന്ന ആളാകണം. ആ അച്ഛന്‌ യാതൊരു ആശയും ഇല്ല, അഭോക്താവാണ്‌. ഞാന്‍ ഒന്നും 
കഴിക്കുകയോ കുടിക്കുകയോ ഇല്ല എന്ന്‌ ചില സന്യാസിമാര്‍ പറഞ്ഞതായി നിങ്ങള്‍ കേട്ടിരിക്കും. ഇത്‌ 
കോപ്പി ചെയ്യുന്നത്‌ പോലേയാണ്‌. മുഴുവന്‍ ലോകത്ത്‌ നോക്കിയാലും ഒന്നും എടുക്കാത്തതായി ഈ 
ഒരേയൊരു ബാബയേ ഉളളൂ. ഞങ്ങള്‍ ആരുടെ മക്കളാണ്‌ എന്ന്‌ കുട്ടികള്‍ ചിന്തിക്കണം. ബാബ എങ്ങിനെ 
വന്ന്‌ ഈ ശരീരത്തില്‍ പ്രവേശിക്കുന്നു. സ്വയത്തേ കുറിച്ച്‌ യാതൊരു ആശയും ഇല്ല. സ്വയം ഗുപ്തമാണ്‌. 
ആ ബാബയുടെ ജീവിത കഥ നിങ്ങള്‍ കുട്ടികള്‍ തന്നേയാണ്‌ മനസിലാക്കുന്നത്‌. നിങ്ങളിലും നല്ല രീതിയില്‍ 
മനസിലാക്കുന്ന ചിലരും ഉണ്ട്‌. യാതൊന്നും കുടിക്കുകയോ, തിന്നുകയോ, എടുക്കുകയോ ചെയ്യാത്ത 
അച്ഛനേയാണ്‌ ഞങ്ങള്‍ക്ക്‌ ലഭിച്ചിരിക്കുന്നത്‌ എന്ന്‌ നിങ്ങളുടെ മനസിലുണ്ടാകണം. ആ അച്ഛന്‌ 
യാതൊന്നിന്റേയും ആവശ്യമില്ല. ഇങ്ങിനെ ആരും ഉണ്ടാകുക സാധ്യമല്ല. ഒരേയൊരു നിരാകാരനേയാണ്‌ 
ഉയര്‍ന്നതിലും ഉയര്‍ന്ന ഭഗവാന്‍ എന്ന്‌ മഹിമ പാടിയിരിക്കുന്നത്‌. ആ ഭഗവാനേ തന്നേയാണ്‌ എല്ലാവരും 
ഓര്‍മ്മിക്കുന്നത്‌. നിങ്ങളുടെ ആ അച്ഛന്‍ അഭോക്താവാണ്‌, ടീച്ചറും അഭോക്താവാണ്‌ എങ്കില്‍ സത്ഗുരുവും 
അഭോക്താവാണ്‌. ഒന്നും എടുക്കുന്നില്ല, എടുത്തിട്ട്‌ എന്ത്‌ ചെയ്യാനാണ്‌. ഇത്‌ അതിശയിപ്പിക്കുന്ന അച്ഛനാണ്‌. 
തന്നേ കുറിച്ച്‌ അല്‍പ്പം പോലും ആശയില്ല. ഇങ്ങിനെ ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല. മനുഷ്യര്‍ക്ക്‌ 
ഭക്ഷണം, വസ്ത്രം എന്നിവയെല്ലാം വേണം. എനിക്ക്‌ ഒന്നും ആവശ്യമില്ല. വന്ന്‌ പതിതരേ പാവനമാക്കൂ 
എന്ന്‌ പറഞ്ഞാണ്‌ എന്നെ വിളിക്കുന്നത്‌. ഞാന്‍ നിരാകാരനാണ്‌, ഞാന്‍ ഒന്നും എടുക്കുന്നില്ല. എനിക്ക്‌ 
സ്വന്തം ആകാരം തന്നേയില്ല. ഞാന്‍ ഇദ്ദേഹത്തില്‍ പ്രവേശിക്കുക മാത്രമാണ്‌ ചെയ്യുന്നത്‌. ബാക്കി 
തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നത്‌ ഇദ്ദേഹത്തിന്റെ ആത്മാവാണ്‌. എന്റെ ആത്മാവിന്‌ യാതൊരു 
ആശയും ഇല്ല. ഞാന്‍ സേവനത്തിന്‌ വേണ്ടി തന്നേയാണ്‌ വരുന്നത്‌. എത്ര അതിശയിപ്പിക്കുന്ന കളിയാണ്‌ 
എന്ന്‌ ചിന്തിക്കുന്നു. ഒരു ബാബ എല്ലാവരുടേയും പ്രിയപ്പെട്ടതാണ്‌. ആ ബാബയ്ക്ക്‌ അല്‍പ്പം പോലും 
ആശയില്ല. വന്ന്‌ പഠിപ്പിക്കുന്നു, പാലന ചെയ്യുന്നു, നിര്‍ദ്ദേശം നല്‍കുന്നു - മധുരമായ മക്കളേ ഇങ്ങിനെ 
ചെയ്യു. ജ്ഞാനം കേള്‍പ്പിക്കുന്നു, ഒന്നും എടുക്കുന്നില്ല. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ബാബ 
തന്നേയാണ്‌. ശിവബാബയ്ക്ക്‌ എന്തെങ്കിലും കൊടുത്തു. ബാബ എന്ത്‌ ചെയ്യും. ടോലി വാങ്ങി കഴിക്കുമോ 
?ശിവബാബയ്ക്ക്‌ ശരീരമേ ഇല്ല.പിവ്വെ എങ്ങിനെ എടുക്കും ?എത്ര സേവനം ചെയ്യുന്നു എന്ന്‌ നോക്കൂ. 
എല്ലാവര്‍ക്കും നല്ല നല്ല മതം നല്‍കി പുഷ്പമാക്കി മാറ്റുന്നു. കുട്ടികള്‍ അതിശയപ്പെടണം. ബാബ ദാതാവ്‌ 
മാത്രമാണ്‌. ദാതാവ്‌ എത്ര ശക്തിശാലിയാണ്‌ മറ്റ്‌ യാതൊരു ആഗ്രഹവും ഇല്ല. ബ്രഹ്മാബാബയെ 00000, 
ഇത്രയും കുട്ടികളെ പരിപാലിക്കണം, കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും വേണം, പണം വരുന്നത്‌ മുഴുവന്‍ 
ശിവബാബയ്ക്ക്‌ വേണ്ടിയാണ്‌. ഞങ്ങള്‍ എല്ലാം സ്വാഹ ചെയ്തിരിക്കുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച്‌ 
നടന്ന്‌ തന്റേതെല്ലാം സഫലമാക്കി ഭാവിയുണ്ടാക്കുന്നു. ബാബ 100 


ശതമാനവും നിഷ്ക്കാമിയാണ്‌. 000000എല്ലാവര്‍ക്കും വഴി പറഞ്ഞ്‌ കൊടുക്കും. സൃഷ്ടിയുടെ ആദി മദ്ധ്യ 
അന്ത്യത്തേ കുറിച്ച്‌ കേള്‍പ്പിക്കും, മറ്റാര്‍ക്കും അറിയില്ല. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ തന്നേയാണ്‌ അറിയുന്നത്‌. 


ബാബ ടീച്ചറിന്റെ രൂപത്തില്‍ പഠിപ്പിക്കുന്നു. ഫീ എന്നിവയൊന്നും എടുക്കുന്നില്ല. നിങ്ങള്‍ ശിവബാബയുടെ 
പേരില്‍ എടുക്കുന്നു. അവിടെ തിരിച്ച്‌ ലഭിക്കുന്നു. ബാബയ്ക്ക്‌ ഞാന്‍ നരനില്‍ നിന്ന്‌ നാരായണനാകും 
എന്ന ആഗ്രഹമുണ്ടോ ?ബാബ (്രാമയനുസരിച്ച്‌ പഠിപ്പിക്കുന്നു. നമ്മള്‍ ഉയര്‍ന്നതിലും ഉയര്‍ന്ന 
സിംഹാസനധാരിയാകണം എന്ന ആശയും ഇല്ല. എല്ലാം പഠിത്തത്തിന്റെ ആധാരത്തിലാണ്‌, ദേവീക 
ഗുണങ്ങളില്‍. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. (ഡാമയനുസരിച്ച്‌ കല്‍പ്പം മുമ്പെന്ന പോലെ 
ഇവരുടെ ഇവരുടെ എന്തൊരു അഭിനയമാണ്‌ നടക്കുന്നത്‌ എന്ന്‌ ബാബ കാണുന്നു, സാക്ഷിയായി 
കാണുന്നു. കുട്ടികളോടും പറയുന്നു നിങ്ങള്‍ സാക്ഷിയായി കാണൂ. സ്വയവും നോക്കൂ, ഞങ്ങള്‍ 
പഠിക്കുന്നുണ്ടോ, ഇല്ലയോ എന്ന്‌. ബാബ ഇദ്ദേഹത്തിന്റെ മുഖം ലോണെടുത്ത്‌ സംസാരിക്കുന്നു. ആത്മാവ്‌ 
ചൈതന്യമല്ലേ. ശവശരീരത്തില്‍ സംസാരിക്കാന്‍ സാധിക്കില്ല. തീര്‍ച്ചയായും ചൈതന്യത്തില്‍ തന്നെ വരും. 
ബാബ എത്ര നിഷ്ക്കാമിയാണ്‌, യാതൊരു ആശയും ഇല്ല. ലൌകീക അച്ഛനും കുട്ടികള്‍ വലിയവരായാല്‍ 
എന്നെ കഴിപ്പിക്കും എന്ന്‌ വിചാരിക്കുന്നു. ഈ അച്ഛന്‌ യാതൊരു ആഗ്രഹവും ഇല്ല. വന്ന്‌ പഠിപ്പിക്കുക 
മാത്രമാണ്‌ ഡ്രാമയില്‍ എന്റെ പാര്‍ട്ട്‌ എന്ന്‌ മനസിലാക്കുന്നു. ഇതും അടങ്ങിയതാണ്‌. മനുഷ്യര്‍ ഡ്രാമയേ 
ഒട്ടും തന്നെ മനസിലാക്കിയിട്ടില്ല. 


ഞങ്ങളെ ബാബ തന്നേയാണ്‌ ഞങ്ങളേ പഠിപ്പിക്കുന്നത്‌ എന്ന്‌ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ നിശ്ചയമുണ്ട്‌. ഈ 
ബ്രഹ്മാവും പഠിക്കുന്നു. തീര്‍ച്ചയായും ഇദ്ദേഹം മറ്റാരേക്കാള്‍ നന്നായി പഠിച്ചിരിക്കും. ഇദ്ദേങവും 
ശിവബാബയുടെ നല്ല ഒരു സഹായിയാണ്‌. എന്റെ പക്കല്‍ ധനമൊന്നും ഇല്ല. കുട്ടികള്‍ തന്നേയാണ്‌ 
എടുക്കുന്നതും കൊടുക്കുന്നതും. രണ്ട്‌ പിടി കൊടുക്കുന്നു ഭാവിയില്‍ എടുക്കുന്നു. ആരുടെ കൈയ്യിലും 
ഒന്നുമില്ല, അതിനാല്‍ കുറച്ച്‌ നല്‍കുന്നു. ബാക്കി നന്നായി പഠിക്കുകയാണെങ്കില്‍ ഭാവിയില്‍ നല്ല പദവി 
നേടും, ഞങ്ങള്‍ പുതിയ ലോകത്തിന്‌ വേണ്ടി പഠിച്ച്‌ കൊണ്ടിരിക്കുന്നു എന്ന ഓര്‍മ്മയുള്ളവര്‍ വളരെ 
കുറവാണ്‌.( ഈ ഓര്‍മ്മയുണ്ടെങ്കിൽ മന്മനാഭവയാണ്‌.) എന്നാല്‍ ലോകത്തിലെ കാര്യങ്ങളില്‍ സമയം 
പാഴാക്കുന്നവര്‍ ധാരാളമുണ്ട്‌, ബാബ എന്ത്‌ പഠിപ്പിക്കുന്നു, എങ്ങിനെ പഠിപ്പിക്കുന്നു, എത്ര ഉയര്‍ന്ന പദവി 
നേടുന്നു എന്നിവയെല്ലാം മറന്ന്‌ പോകുന്നു. പരസ്പരം വഴക്കും കലഹവുമായി സമയം പാഴാക്കുന്നു. 
വലിയ പരീക്ഷകള്‍ പാസാകുന്നവര്‍ ഒരിക്കലും സ്വന്തം സമയം പാഴാക്കുന്നില്ല. നന്നായി പഠിക്കും, 
ശ്രീമതമനുസരിച്ച്‌ നടക്കും. ശ്രീമതമനുസരിച്ച്‌ നടക്കേണ്ടതില്ലെ. ബാബ പറയുന്നു നിങ്ങള്‍ 
ആജ്ഞയനുസരിക്കാത്തവരാണ്‌. ബാബയേ ഓര്‍മ്മിക്കൂ എന്ന്‌ ശ്രമതം നല്‍കുന്നു എന്നാല്‍ മറന്ന്‌ 
പോകുന്നു. ഇതിനേ ദൌര്‍ബല്യം എന്ന്‌ പറയും.മായ മൂക്കില്‍ പിടിച്ച്‌ കുത്തി തലയില്‍ കയറി ഇരിക്കുന്നു. 
ഇത്‌ യുദ്ധമൈതാനമല്ലേ. നല്ല നല്ല കുട്ടികളില്‍ പോലും മായ വിജയം കൈവരിക്കുന്നു. പിന്നെ ആരുടെ 
പേരാണ്‌ മോശമാകുന്നത്‌ ?ശിവബാബയുടെ. ഗുരുനിന്ദകര്‍ സ്ഥാനമെടുക്കില്ല എന്ന്‌ പാടാറുമുണ്ട്‌. ഇങ്ങിനെ 
മായയോട്‌ തോല്‍ക്കുന്നവര്‍ എങ്ങിനെ സ്ഥാനം നേടാനാണ്‌. ഞങ്ങള്‍ സ്വന്തം മംഗളത്തിന്‌ വേണ്ടി എങ്ങിനെ 
പുരുഷാർത്ഥം ചെയ്യണം എന്ന്‌ ബുദ്ധി ഉപയോഗിക്കണം. നല്ല നല്ല മഹാരഥികളേ പോലേയായി 
എല്ലാവര്‍ക്കും വഴി പറഞ്ഞ്‌ കൊടുക്കും. ബാബ സേവനത്തിന്റെ യുക്തികള്‍ വളരെ സഹജമായി പറയുന്നു. 
ബാബ പറയുന്നു നിങ്ങള്‍ എന്നെ വിളിച്ച്‌ കൊണ്ട്‌ വന്നു, ഇപ്പോള്‍ ഞാന്‍ പറയുന്നു എന്നെ 
ഓര്‍മ്മിക്കുകയാണെങ്കില്‍ പവിത്രമായി തീരും. പവിത്ര ലോകത്തിന്റെ ചിത്രമില്ലേ. ഇതാണ്‌ മുഖ്യം. ഉദ്ദേശ്യ 
ലക്ഷ്യങ്ങള്‍ ഇവിടെ വെക്കണം. ഡോക്ടറാകാന്‍ പഠിക്കണമെങ്കില്‍ ഡോക്ടറെ ഓര്‍മ്മിക്കേണ്ട 
ആവശ്യമില്ലല്ലോ. വക്കീലാകാൻ പഠിക്കുന്നതിന്‌ ഏതെങ്കിലും വക്കീലിനെ ഓര്‍മ്മിക്കേണ്ട കാര്യവും ഇല്ല. 
ബാബ പറയുന്നു എന്നെ മാര്തം ഓര്‍മ്മിക്കു. അത്‌ മാത്രം നിങ്ങളുടെ മനോകാമനകളെല്ലാം 
പൂര്‍ത്തിയാക്കുന്നവനാണ്‌ ഞാന്‍. നിങ്ങള്‍ എന്നെ മാത്രം ഓര്‍മ്മിക്കു.( മായ നിങ്ങളെ എത്ര അമ്പരിപ്പിച്ചാലും 
യുദ്ധം തന്നേയല്ലേ.) പെട്ടെന്ന്‌ ജയിക്കുകയൊന്നും ഇല്ല. ഈ സമയം വരെ ആരും തന്നെ മായയേ 
ജയിച്ചിട്ടില്ല, ജയിക്കുന്നതിലൂടെ പിന്നെ ജഗത്ജീത്തുമാകണം. ഞാന്‍ അടിമയാണ്‌, ഞാന്‍ നിന്റെ 
അടിമയാണ്‌............ എന്ന്‌ പാടാറുണ്ട്‌. ഇവിടെ മായയേ അടിമയാക്കണം അവിടെ ഒരിക്കലും മായ ദു:ഖം 
നല്‍കില്ല. ഇന്ന്‌ ലോകം തന്നെ വളരെ മോശമാണ്‌. പരസ്പരം ദു:ഖം നല്‍കി കൊണ്ടിരിക്കുന്നു. എത്ര 
മധുരമായ മായയാണ്‌, ബാബയ്ക്ക്‌ സ്വന്തമായി യാതൊരു ആഗ്രഹവും ഇല്ല. ഇങ്ങിനേയുള്ള ബാബയേ 
ഓര്‍മ്മിക്കുന്നില്ല അഥവാ ചിലര്‍ പറയും ഞങ്ങള്‍ ശിവബാബയേ അംഗീകരിക്കുന്നു, ബ്രഹ്മാബാബയേ 
അല്ല. എന്നാല്‍ ഇവര്‍ രണ്ട്‌ പേരും ഒരുമിച്ചാണ്‌, ദല്ലാളില്ലാതെ വ്യാപാരം നടക്കില്ല. ബാബയുടെ രഥമാണ്‌, 
ഇദ്ദേഹത്തിന്റെ പേര്‍ തന്നേയാണ്‌ 


ഭാഗ്യശാലീ രഥം. എല്ലാവരേക്കാള്‍ നമ്പര്‍വണ്‍ ഉയര്‍ന്നവനാണ്‌ ഇദ്ദേഹം എന്നും അറിയാം. ക്ലാസില്‍ 
ലീഡറേയും അംഗീകരിക്കാറുണ്ട്‌. ബഹുമാനം കൊടുക്കാറുണ്ട്‌. കളഞ്ഞ്‌ പോയി തിരികേ കിട്ടിയ നമ്പര്‍ 
വണ്‍ കുട്ടിയല്ലേ ഇദ്ദേഹം. അവിടേയും എല്ലാരാജാക്കന്മാരും ഇദ്ദേഹത്തെ ( നാരായണനെ ) 
ബഹുമാനിക്കാറുണ്ട്‌. ഇത്‌ എല്ലാവരും മനസിലാക്കുമ്പോള്‍ ബഹുമാനം കൊടുക്കാനുള്ള ബുദ്ധി വരും. 


ഇവിടെ ബഹുമാനം നല്‍കാന്‍ പഠിക്കുമ്പോള്‍ അവിടേയും ഉണ്ടാകും. ഇല്ലെങ്കില്‍ പിന്നെ ബാക്കി എന്ത്‌ 
ലഭിക്കും ?ശിവബാബയേ ഓര്‍മ്മിക്കാന്‍ പോലും സാധിക്കില്ല. ബാബ പറയുന്നു ഓര്‍മ്മയിലൂടെ മാത്രമേ 
നിങ്ങളുടെ തോണി മറുകര എത്തുകയുള്ളൂ. പരിധിയില്ലാത്ത രാജ്യം നല്‍കുന്നു. ഇങ്ങിനേയുള്ള ബാബയേ 
എത്ര ഓര്‍മ്മിക്കണം. ഉള്ളില്‍ എത്ര സ്നേഹമുണ്ടാകണം. ഇദ്ദേഹത്തെ നോക്കൂ ബാബയോട്‌ എന്ത്‌ 
സ്നേഹമാണ്‌. സ്നേഹമുണ്ടെങ്കില്‍ സ്വര്‍ണ പാത്രമാകും, പാത്രം സ്വര്‍ണമാകുമ്പോള്‍ ചലനവും വളരെ 
ഫസ്റ്റ്ക്ലാസാകും. (ഡാമയനുസരിച്ച്‌ രാജധാനി സ്ഥാപിതമാകണം. അതില്‍ എല്ലാ പ്രകാരത്തിലുള്ളവരും 
വേണം. 


ബാബ മനസിലാക്കി തരുന്നു കുട്ടികളേ നിങ്ങള്‍ക്കൊരിക്കലും ദേഷ്യം വരരുത്‌. നമ്മള്‍ സേവ 
ചെയ്യുന്നില്ലെങ്കില്‍ സമയം പാഴാക്കുന്ന പോലേയാണ്‌. ശിവബബായുടെ യജ്ഞത്തില്‍ ആരും സേവ 
ചെയ്യുന്നില്ലെങ്കില്‍ എന്ത്‌ ലഭിക്കാനാണ്‌ ?സേവനയുക്തര്‍ തന്നേയാണ്‌ ഉയര്‍ന്ന പദവി നേടുന്നത്‌.സ്വന്തം 
മംഗളം ചെയ്യുന്നതിന്‌ താല്‍പ്പര്യം വെക്കണം. ഇല്ലെങ്കില്‍ പദവി ഭ്രഷ്ടാകും. വിദ്യാര്‍ത്ഥികള്‍ നന്നായി 
പഠിക്കുകയാണെങ്കില്‍ ടീച്ചറും സന്തോഷിക്കും, ഇത്‌ ഞങ്ങളുടെ പേര്‍ പ്രശസ്തമാക്കും എന്ന്‌ 
മനസിലാക്കും. ഇവര്‍ കാരണമായി എനിക്ക്‌ പ്രശസ്തി ലഭിക്കും. ബാബയും ടീച്ചറും എല്ലാം സന്തോഷിക്കും. 
നല്ല സല്‍പുത്രരോട്‌ അച്ഛനമ്മമാരും ത്യാഗം ചെയ്യും, നന്നായി സേവനം ചെയ്യുന്നത്‌ കേള്‍ക്കുമ്പോള്‍ 
ബാബയും സന്തോഷിക്കും. വളരെ പേര്‍ക്ക്‌ സേവനം ചെയ്യുന്നവരുടെ പേരും തീര്‍ച്ചയായപം 
്രശസ്തമാകും. ഉയര്‍ന്ന പദവിയും അവര്‍ തന്നേയാണ്‌ നേടുന്നത്‌. രാവും പകലും അവര്‍ക്ക്‌ 
സേവനത്തിന്റെ ചിന്തമാത്രമേ ഉണ്ടാകൂ. ഭക്ഷണത്തിന്റെ ചിന്ത പോലും ഉണ്ടാകില്ല. മനസിലാക്കി കൊടുത്ത്‌ 
മനസിലാക്കി കൊടുത്ത്‌ ചങ്ക്‌ പൊട്ടി പോകും. ഇങ്ങിനേയുള്ള കളഞ്ഞ്‌ പോയി തിരികേ കിട്ടിയ 
സേവനയുക്തരായ കുട്ടികള്‍ തന്നേയാണ്‌ ഉയര്‍ന്ന പദവി നേടേണ്ടത്‌. ഇത്‌ 21 ജന്മത്തേ കാര്യമാണ്‌, അതും 
കല്‍പ്പ കല്‍പ്പാന്തരത്തിനായി. റിസള്‍ട്ട്‌ വരുമ്പോള്‍ അറിയാം എത്ര സേവനം ചെയ്തു എന്ന്‌. എത്ര പേര്‍ക്ക്‌ 
വഴി പറഞ്ഞ്‌ കൊടുത്തു. പെരുമാറ്റവും മാറ്റേണ്ടത്‌ അത്യാവശ്യമാണ്‌. മഹാരഥി, കുതിരസവാരി, 00000. 
സേവനം ചെയ്യുന്നില്ലെങ്കില്‍ ഞാന്‍ 00000 എന്ന്‌ മനസിലാക്കണം. ഞാന്‍ ധനം കൊണ്ട്‌ സഹായിച്ചിട്ടുണ്ട്‌ 
അതിനാല്‍ എനിക്ക്‌ ഉയര്‍ന്ന പദവിയുണ്ടാകും എന്ന്‌ ആരും വിചാരിക്കരുത്‌. ഇത്‌ വളരെ തെറ്റാണ്‌. 
എല്ലാറ്റിന്റേയും ആധാരം പഠിത്തവും സേവനവും ആണ്‌. ബാബ നല്ല രീതിയില്‍ മനസിലാക്കി തന്ന്‌ 
കൊണ്ടിരിക്കുന്നു കുട്ടികളേ പഠിച്ച്‌ ഉയര്‍ന്ന പദവി നേടൂ. കല്‍പ്പ കല്‍പ്പത്തിലേക്ക്‌ സ്വയത്തില്‍ 
നഷ്ടമുണ്ടാക്കരുത്‌. ബാബ കാണുന്നുണ്ട്‌ ഇവര്‍ സ്വയത്തില്‍ നഷ്ടമുണ്ടാക്കുന്നത്‌, ഇവര്‍ക്ക്‌ 
മനസിലാകുന്നില്ല, ഞാന്‍ പണം നല്‍കി അതിനാല്‍ മാലയില്‍ സമീപം വരും എന്ന്‌ വിചാരിച്ച്‌ 
സന്തോഷിക്കുന്നു. എന്നാല്‍ ജ്ഞാനം ധാരണ ചെയ്തിട്ടില്ല, യോഗം ചെയ്ത്‌ ഇരിക്കുന്നില്ല, എങ്കില്‍ പിന്നെ 
അത്‌ കൊണ്ടെന്ത്‌ കാര്യം. ദയ കാണിക്കുന്നില്ലെങ്കില്‍ പിന്നെ ബാബയേ എന്ത്‌ ഫോളോ ചെയ്യാനാണ്‌. 
ബാബ വന്നിരിക്കുന്നത്‌ തന്നെ നിങ്ങളെ പുഷ്പങ്ങളാക്കുന്നതിനാണ്‌. ധാരാളം പേരെ 
പുഷ്പങ്ങളാക്കുന്നവരില്‍ ബാബയും ബലിയര്‍പ്പിതമാകും. സ്ഥുല സേവയും ധാരാളം ഉണ്ട്‌. പാചകക്കാരെ 
ബാബ വളരെ ബഹുമാനം നല്‍കാറുണ്ട്‌, അവര്‍ക്ക്‌ ധാരാളം പേരുടെ ആശീര്‍വ്വാദം ലഭിക്കുന്നു. സേവനം 
ചെയ്യുന്നവരെല്ലാം അവരുടെ തന്നെ മംഗളമാണ്‌ ചെയ്യുന്നത്‌, സ്വന്തം എല്ലുകള്‍ സേവനത്തിന്‌ നല്‍കുന്നു. 
സ്വന്തം സമ്പാദ്യമാണ്‌ ഉണ്ടാക്കുന്നത്‌. വളരെ സ്നേഹത്തോടെ സേവനം ചെയ്യുന്നു. 
ബഹളങ്ങളുണ്ടാക്കുന്നവര്‍ അവരുടേ തന്നെ ഭാഗ്യം നശിപ്പിക്കുന്നു, ലോഭമുള്ളവരെ ആ ലോഭം തന്നെ 
ഉപദ്ദവിച്ച്‌ കൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും വാനപ്രസ്ഥികളാണ്‌, നിങ്ങള്‍ക്ക്‌ ശബ്ദത്തിന്‌ ഉപരി പോകണം. 
ദിവസത്തില്‍ മുഴുവന്‍ ഞാന്‍ എത്ര സേവനം ചെയ്യുന്നുണ്ട്‌ എന്ന്‌ സ്വയത്തോട്‌ ചോദിക്കണം. ചില 
കുട്ടികള്‍ക്ക്‌ സേവനം ചെയ്യാതെ സുഖം ലഭിക്കില്ല. ചിലരിലെല്ലാം ഗ്രഹപിഴകള്‍ വന്നിരിക്കുന്നു - 
ബുദ്ധിയില്‍ അല്ലെങ്കില്‍ പഠിത്തത്തില്‍. ബാബ എല്ലാവരേയും ഒരേ പോലെ പഠിപ്പിക്കുന്നു, ബുദ്ധി 
ഓരോരുത്തര്‍ക്കും ഓരോ വിധമായിരിക്കും. എന്നാലും പുരുഷാർത്ഥം ചെയ്യണം. ഇല്ലെങ്കില്‍ കല്‍പ്പ 
കല്‍പ്പാന്തരം പദവി ഇങ്ങിനെ തന്നേ ആയിരിക്കും. അന്തിമത്തില്‍ റിസള്‍ട്ട്‌ വരുമ്പോള്‍ എല്ലാവര്‍ക്കും 
സാക്ഷാത്ക്കാരം ഉണ്ടാകും. സാക്ഷാത്ക്കാരം ചെയ്ത്‌ പിന്നെ ട്രാന്‍സ്ഫര്‍ ഉണ്ടാകും. അന്തിമത്തില്‍ സമയം 
വെറുതെ പാഴാക്കി എന്ന്‌ പശ്ചാത്താപമുണ്ടാകും എന്ന്‌ ശ്സ്ര്രങ്ങളിലും ഉണ്ട്‌. കല്‍പ്പ കല്‍പ്പാന്തരമായി 
വളരെ ചതി അനുഭവിച്ചു. ധാരാളം പേര്‍ ശ്രദ്ധിക്കുന്നുണ്ട്‌. ശിവബാബയ്ക്ക്‌ കുട്ടികള്‍ പഠിച്ച്‌ ഉയര്‍ന്ന 
പദവി നേടണം എന്ന ആഗ്രഹം മാത്രമാണുള്ളത്‌, സ്വന്തമായി യാതൊരു ആഗ്രഹവും ഇല്ല. ശിവബാബയ്ക്ക്‌ 
തന്റെ കര്‍മ്മത്തിന്‌ വേണ്ടിയും യാതൊരു വസ്തുവും വേണ്ട. ബാബ മനസിലാക്കി തരുന്നു കുട്ടികളേ 
അന്തര്‍മുഖിയാകൂ. ലോകം മുഴുവന്‍ ബഹിര്‍ മുഖിയാണ്‌. നിങ്ങള്‍ അന്തര്‍മുഖികളാണ്‌. സ്വന്തം അവസ്ഥ 
നോക്കണം പരിവര്‍ത്തനപ്പെടുന്നതിന്‌ പുരുഷാർത്ഥം ചെയ്യണം. ശരി - 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1) സാക്ഷിയായി സ്വയത്തിന്റെ പാര്‍ട്ട്‌ നോക്കൂ - ഞാന്‍ നല്ല രീതിയില്‍ പഠിച്ച്‌ മറ്റുള്ളവരെ 
പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലയോ ?തനിക്ക്‌ സമാനമാക്കുന്ന സേവ ചെയ്യുന്നുണ്ടോ ?സ്വന്തം സമയം ലോക 
കാര്യങ്ങളില്‍ നഷ്ടപ്പെടുത്താതിരിക്കൂ. 


2) അന്തര്‍മുഖിയായി സ്വയം സ്വയത്തെ പരിവര്‍ത്തനപ്പെടുത്തണം. സ്വന്തം മംഗളത്തിന്‌ താല്‍പ്പര്യം 
വെക്കണം. സേവനത്തില്‍ ബിസിയായിരിക്കണം. ബാബയ്ക്ക്‌ സമാനം തീര്‍ച്ചയായും ദയാലുവാകണം 


വരദാനം - ശരീര വ്യാധികളുടെ ചിന്തയില്‍ നിന്ന്‌ മുക്തമായി ജ്ഞാന ചിന്തയില്‍ അഥവാ 
സ്വചിന്തനം ചെയ്യുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ. 


ശരീരത്തിന്‌ വ്യാധി വരിക, വ്യാധിയില്‍ ഇളകി പോകുക. വ്യാധി വരിക എന്നത്‌ ഭാവിയാണ്‌ എന്നാല്‍ 
ശ്രേഷ്ട സിഥിതി ഇളകുക - ഇത്‌ ബന്ധനയുക്തരുടെ അടയാളമാണ്‌. ശരീരത്തിന്റെ വ്യാധിയില്‍ നിന്ന്‌ 
മുക്തമായി സ്വചിന്തനം, ജ്ഞാന ചിന്തനം ചെയ്യുന്നവര്‍ തന്നേയാണ്‌ ശുഭചിന്തകര്‍. പ്രകൃതിയുടെ ചിന്ത 
ധാരളം ചെയ്യുന്നതിലൂടെ ചിന്തയുടെ രൂപമായി തീരുന്നു. ഈ ബന്ധനത്തില്‍ നിന്ന്‌ മുക്തമാകുന്നചിനേ 
തന്നേയാണ്‌ കര്‍മ്മാതീത സ്ഥിതി എന്ന്‌ പറയുന്നത്‌. 


സ്ലോഗന്‍ - സ്നേഹത്തിന്റെ ശക്തി സമസ്യാരൂപിയായ പര്‍വ്വതത്തേ പോലും വെള്ളം 
പോലെ ഭരരഹിതമാക്കുന്നു. 


